Reg . No.KL/TVAL 


Covernment of Kerala 

1977 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


[No. 120 


23rd February 1977 
Vol. XXII ] Trivandrum , Wednesday , 

4th Phalguna 1898 


GOVERNMENT OF KERALA 


Public Works (D ) Department 

DECLARATION 


No. 8868 /D2/77 /PW . 

Dated , Trivandrum , 22nd February 1977 . 
Whereas in exercise of the powers conferred by clause (1) of Article 
258 of the Constitution , the President has in his Notification No. 2 /4 /63/ 
Judl. II dated 31-5-1963 entrusted the Government of Kerala with their 
consent, the functions of the CentralGovernment under the Kerala Land 
Acquisition Act, 1961 ( Act 21 of 1962), in relation to acquisition of lands 
for the purpose of the Union in this State ; 

And whereas under sub - section (4 ) of Section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case, the provisions of Section 5 of the Act shall not apply to the lands 
specified in the Schedule below ; 

And whereas the Government are satisfied that the said lands have to be 
acquired for a public purpose ; 

The Government of Kerala hereby declare under Section 6 of the Act 
that the lands specified in the Schedule below and measuring 0.1617 
hectare be the same a little more or less, are needed for a public purp -ve, 
to wit , for widening and strengthening of N. H. 17 (Block VI of Kms. 14 , to 
160 reach ) and under section 7 of the Act direct the Special Tahsildar for L.A., 
Tellicharry to take order for the acquisition of the lands. Further, under 
sub -section (1) of Section 19 of the Act the Government direct that the 

33/535/MC . 


Collector may take possession of the lands on the expiry of fifteen days from 
the date of publication of the noticementioned in sub -section ( 1) of Section 
9 of the Act. 

A plan of the lands is kept in the office of the Special Tahsildar for L. A., 
Tellicherry and may be inspected at any time during office hours. 

രണഘടന 258 -ാം വകുപ്പ്(1) എം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ച് രാഷ്ടപതി, യുണിയൻ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21-ാം ആക്ററ്) ( പകാരം കേന്ദ 
ഗവൺമെൻറിൻറ പ്രവൃത്തികൾ തൻ 1963-ാമാണ്ട് മേയ്മാസം 31 -ാം 
തീയതിയിലെ 214/ 63IJudl . II-ാം നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺ 
മെൻറിനെ, ആ ഗവൺമെൻറിൻറ സമ്മതത്തോടുകൂടി രമേൽപ്പിച്ചിരിക്ക 
യാലും ; 

(പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4 ) -ാം ഉപവകുപ്പു പ്രകാരം കേരള 
ഗവൺമെൻറ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, 
ആക° ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 
ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 

പ്രസ്തുത ഭൂമി ഒരു പൊതുകാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണെന്ന് ഗവൺമെൻറിനു ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 
കേരള ഗവൺമെൻറ 

താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0.1617 ഹെക്ററർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അതതന്നെയാ. 
അതിൽ അൽപ്പംകുറവോകൂടുതലോആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതു 
ക്കാര്യത്തിന് അതായത നാഷണൽ ഹൈവേ 17- ൽ 146 കി . മീററർ മുതൽ 
160 കി.മീറ്റർ വരെ ബ്ലോക്ക് VI വീതി കൂട്ടുന്നതിനും ബലപ്പെടുത്തുന്ന 
തിനും ആവശ്യമാണെന്ന്ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പ്രഖ്യാപി 
ക്കുകയും ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് സ്വീകരിപ്പാൻ 
ആക്ററ് 

7 -ാം വകുപ്പു പ്രകാരം തലശ്ശേരി ലാൻറ അക്വിസിഷൻ 
സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളോട് നിർദേശിക്കുകയും ചെയ്യുന്നു . 
ആക്ററ് 9 -ാം വകുപ്പ്(1) -ാം ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് 
(പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ 
കളക്ററർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നും കൂടി ആക്റ് 
19-ാം വകുപ്പ് (I) -ാം ഉപവകുപ്പു പ്രകാരം ഗവൺ മെൻറ് നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ തലശ്ശേരി ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ 
തഹശീൽദാർ എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 

ആഫീസ 
സമയത്ത 

എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 


SCHEDULE 


District . - Cannanore 


Taluk. - Cannanore 


Village. - Chirakkal 


Desom . - Chirakkal and Puzhathi 


(The extent given is approximate ) 

Sy. No. Description 


SI. 
No. 


Extent in 
Hectares 


1 . 
2 . 
3 . 
4 . 
5 . 


Chirakkal Village Puzhathi desam 76/8 
Do. 

Chirakkal desam 32/3 
Do. 

do. 

42/9 
Do. 

do . 

47/17 
Do. 

do . 

47/18 


R.G. 
R.O.D 
R. G. 


0.0805 
0.0045 
0.0048 
0.0051 
0.0668 


39 


Total 


0.1617 


By order of the Governor , 


M. C. RAJA RAJA VARMA, 
Deputy Sccretary to Government, 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1977 , 


